Government of Kerala 
- കേരള സർക്കാർ 

2010 


Reg. No . രജി. നമ്പർ 
KL / TV ( N )/12/ 2009 - 2011 


on 
: 


എന് 


സാ 


KERAL 


KENT OF 


് 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


16th February 2010 
2010 ഫെബ്രുവരി 16 
27th Magha 1931 
1931 മാഘം 27 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


ലേലപരസ്യം 


നമ്പർ 02/ 26478 / 08 / ഇ .ആർ. 

2010 ജനുവരി 28. ണ്. 

ലേലം കഴി ഞ്ഞാ ലു ട ൻ ടെ ണ്ട റു കൾ തുറ ക്കു ന്ന തും 
- എറണാകുളം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ 

- ലേലത്തിൽ/ ടെണ്ടറിൽ കൂടു തൽ തുക വിളിക്കുന്ന ആളുടെ 
കീഴിലു ള ളതും കളമശ്ശേരി സായുധ സേനാ ക്യാമ്പിൽ 

- പേരിൽ ലേലം സ്ഥിര പ്പെടു ത്തി ക്കൊ ടു ക്കു ന്നതും ടിയാൻ 
സൂക്ഷിച്ചിട്ടുളളതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 2010 

ഉടൻതന്നെ ലേലസംഖ്യയും വിൽപ്പന നികുതിയും ഉൾപ്പെടുന്ന 
മാർച്ച് മാസം 18 -ാം തീയതി രാവിലെ 11 മണിക്ക് പ്രസ്തുത 

- തുകയുടെ പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) അടയ്ക്കേണ്ടതും 
ക്യാമ്പിൽ വച്ച് പരസ്യമായി ലേലംചെയ്തു വിൽക്കുന്നതാണ്. 

ലേലം സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാലുടൻ ബാക്കി തുക കൂടി 

അടച്ച് ലേലംചെയ്ത വാഹനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം 
കമ 

വാഹനത്തിന്റെ നിരത ദ്രവ്യം ചെയ്യേണ്ടതുമാണ്. 
നമ്പർ നമ്പർ 

വിവരം 

രൂപി 


രജി. 


കെ . എൽ 01എ 7363 


- 1 
3, 500 


1990 മോഡൽ 

-- മഹീന്ദ്ര ജീപ്പ് 
- 2 കെ . എൽ 01എ 5417 

4, 000 


1990 മോഡൽ 
മഹീന്ദ്ര ജീപ്പ് 

കെ . എൽ74 9887 
5 ,000 


1995 മോഡൽ 

മഹീന്ദ്ര ജീപ്പ് 
4 ക ക . എ ൽ 0 1 
2002 മോഡൽ 1, 000 
ഹീറോ ഹോണ്ട 
മോട്ടോർ സൈക്കിൾ 


എക്സ് 


9807 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
സ്ഥ ലത്ത് കൃത്യ സ മ യത്ത് ഹാജ രാ കേ ണ്ട തും ലേലം 
തുട ങ്ങു ന്ന തിന് ഒരു മണിക്കൂർമുമ്പ് നിശ്ച യിച്ചി 
ട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ടെണ്ടർ 
ന ൽ ക 

വ ാ ൻ 
ആഗ്രഹിക്കു ന്ന വർ ആയത് അന്നേ ദിവസം 11 മണിക്ക് 
മുമ്പായി അസിസ്റ്റന്റ് കമാണ്ടന്റ്, സായുധ സേനാ ക്യാമ്പ്, 
എറണാകുളം റൂറൽ, ക ള മ ശ്ശേരി എന്ന വിലാസത്തിൽ 
അയക്കേണ്ടതും കവറിനുമുകളിൽ വാഹനം വാങ്ങുവാനുളള 
ടെണ്ടർ എന്ന് വ്യക്തമായി എഴുതേണ്ടതുമാണ്. ടെണ്ടറിനോ 
ടൊപ്പം എറണാകുളം റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ടിൻറ 
പേരിൽ നിരതദ്രവ്യം അടച്ച് ഡാഫ്റ് അടക്കം ചെയ്യേണ്ടതാ 


മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിപരീതമായി ടിയാൻ 
പ്രവൃത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരി 
ലേക്ക് മുതൽകൂട്ടുന്നതും ലേലംചെയ്ത വാഹനം പുനർലേലം 
ചെയ്യുന്നതും അതുമൂലം എന്തെങ്കിലും നഷ്ടം സർക്കാരിനു 
സംഭ വിക്കു ക യാ ണ ങ്കിൽ ആയത് മുൻ ലേ ല ക്കാ ര നിൽ 
നിന്നും ഈടാക്കുന്നതുമായിരിക്കും. മറിച്ച് ലാഭമുണ്ടാകുകയാ 
ണെങ്കിൽ ആയതിന് മുൻലേലക്കാരൻ അർഹനല്ലാത്ത തു 
മായിരിക്കും. 


- ലേലത്തിൽ വിൽക്കുവാനുള്ള വാഹനം പ്രവൃത്തി ദിവസ 
ങ്ങളിൽ രാവിലെ 10 - നും വൈകിട്ട് 5- നും ഇടയിൽ കളമശ്ശേരി 
സായുധ സേനാവിഭാഗം അസിസ്റ്റന്റ് കമാണ്ടന്റിന്റെ മുൻകൂട്ടിയു 
ളള അനുവാദത്തോടെ പരിശോധിക്കാവുന്നതാണ്. 

യാതൊരു കാരണവും കൂടാതെ ലേലം മാറ്റിവയ്ക്കുന്ന 
തിനും അസ്ഥിരപ്പെടുത്തുന്നതിനും ജില്ലാ പോലീസ് സൂപ് 
ണ്ടിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 
ജില്ലാ പോലീസ് ആ ഫീ സ്, 
എറണാകുളം റൂറൽ, 

- ( ഒപ്പ്) 
ആലുവ. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


ലേലത്തിൽ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം 
കഴിഞ്ഞാലുടൻ തിരികെ കൊടുക്കുന്നതാണ്. 


